6 


( 11 ) 


Kattakada Taluk 


പരസ്യം 


നമ്പർ ബി4-2132 / 2020 . 

2021 ഏപ്രിൽ 28 . 
ചിറയിൻകീഴ് താലൂക്കിൽ കടയ്ക്കാവൂർ വില്ലേജിൽ 
കൊച്ചഴികം വീട്ടിൽ ഗോപിനാഥൻ , വി . 27-8-2010 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ സഹോദരി 
സാവിത്രി സമർപ്പിച്ച് അപേക്ഷ യിൻമേൽ കടയ്ക്കാ പൂർ 
വില്ലേ ജാഫീ സർ മുഖാന്തിരം 

വിചാ രണ് 
നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ഗോപിനാഥൻ , വി . 27-8-2010 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന് താഴെ പറയുന്ന അവകാശി 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


അവ കാ ശ 


അവ കാശ 


( 1 ) 
നമ്പർ എ3-12948 / 2020 . 

2021 ഏപ്രിൽ 26 . 
കാട്ടാ ക്ക് ട താ ലൂ ക്കിൽ 

വിളപ്പിൽ വില്ലേ ജിൽ 
പുളി യ റ ക്കോണം പി . ഒ . , മെലാ ടി , സായി ക പ യിൽ 
വിശ്വനാഥൻ നായർ , വി . മരിച്ചുപോയതിനാൽ പരേതന്റെ 
പേരിൽ ലഭിക്കാനുള്ള ആനു കൂ ല്യ ങ്ങൾ വാങ്ങുന്ന തിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 

സർട്ടി ഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ ഡി . ചന്ദ്രിക ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ വിളപ്പിൽ , മണക്കാട് വില്ലേജാഫീസർമാർ 
മു ഖന് അവ കാശ വിചാരണ നട ത്തുകയും റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൻ 12-8-2013 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശിയായി 
ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 
പേര് പരേതനുമായുള്ള 

വയസ് 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


സാവിത്രി 


സഹോദരി 


89 


ബന്ധം 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതൻ 

അവിവാഹിതനാണ് . ) 


ഡി . ചന്ദിക 


ഭാര്യ 


63 


ആകയാൽ മേൽപ്പറഞ്ഞ കക്ഷി പേരിൽ അവ കാശ 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . അവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭി ക്കാ നുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്ന തി നുള്ള അവകാ ശി 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


( 12 ) 


( 2 ) 


നമ്പർ എ3-7317 / 2021 . 


2021 ഏപ്രിൽ 26 . 


നമ്പർ ബി4-6497 / 2021 . 

2021 ഏപ്രിൽ 28 . 
ചിറയിൻകീഴ് താലൂക്കിൽ പഴയകുന്നുമ്മേൽ വില്ലേജിൽ 
അറു പറ തലയ്ക്കൽ വീട്ടിൽ നജിമാ ബീവി 26-9 -2016 -ാം 
തീയതി മ ര ണ പ്പെട്ടു വെന്നും പരേ തയുടെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാളുടെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പര ത യു ടെ 

മകൻ താജു ദ്ദീൻ , 

എഫ് . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കിളിമാനൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡുകളും 
മര ണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ന ജി മാ ബീവി 
26-9-2016 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക് താഴെ 
പറയുന്ന അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


കാട്ടാ ക്ക ട താ ലൂ ക്കിൽ കുള ത്തു മ്മൽ വില്ലേ ജിൽ 
കൊല്ലോട് പി.ഒ. , കിള്ളി , മലയിൻകീഴ് ( വഴി ) , മാങ്കോട്ടുകോണം , 
പറമ്പുവാരത്ത് വീട്ടിൽ ലളിത എൽ . രാജ് മരിച്ചുപോയതിനാൽ 
പരേ തയുടെ പേരിൽ ലഭിക്കാ നുള്ള ആ നു കൂ ല്യ ങ്ങൾ 
വാങ്ങു ന്ന തിനും മറ്റാവശ്യങ്ങൾക്കു മായി ഒരു അവകാശ 
സർട്ടി ഫിക്കറ്റ് ലഭി ക്ക ണ മെന്ന് കാണിച്ച് 

മുക ളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
അഖില എൽ . രാജ് ബോധിപ്പിച്ച അപേക്ഷ യിൻ മേൽ 
കുളത്തുമ്മൽ , ബാലരാമപുരം വില്ലേജാഫീസർമാർ മുഖേന 
അവകാശ വിചാരണ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻപ്രകാരം ടിയാൾ 2-12-2018 -ാം തീയതി മരിച്ചുപോയതായും 
പരേതയുടെ നിയമാ നു സ ത അവകാശികളായി ചുവടെ 
ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 
രാജു , എൽ . 

ഭർത്താവ് 
ആതിര എൽ . രാജ് 

മകൾ 
അഖില എൽ . രാജ് 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


മകൻ 


42 


താജുദ്ദീൻ , എഫ് . 
സജീനബീവി , എഫ് . 


ബന്ധം 


2 


മകൾ 


41 


1 


67 


2 


32 


3 


29 


3 3 


( പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . ) 

ആകയാൽ മേൽപ്പറഞ്ഞ 1- 2 -ാം കക്ഷികൾ പേരിൽ 
അവകാശ സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
അ വ ധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗ വുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതയുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് . പരേതയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമ യ പ രിധി കഴിഞ്ഞും തപാൽ വഴിയും ലഭി ക്കുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ചിറയിൻകീഴ് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


220 


7 


( 3 ) 


നമ്പർ എ3-7192 / 2021 . 


2021 ഏപ്രിൽ 20 . 


പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . പരേതയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവ സ ത്തി നകം ഈ ആ ഫീ സിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


അവകാശ 


കാട്ടാ ക്ക് ട താ ലൂ ക്കിൽ വിളപ്പിൽ 

വില്ലേ ജിൽ 
പുളിയറക്കോണം പി . ഒ . , വെള്ളക്കടവ് , ഇലക്കോട് വീട്ടിൽ 
ശോഭ ന , കെ . മരിച്ചുപോയതിനാൽ പരേതയുടെ പേരിൽ 
ലഭിക്കാ നുള്ള 

ആനു കൂ ല്യ ങ്ങൾ വാങ്ങു ന്ന തിനും 
മറ്റാ വശ്യ ങ്ങ ൾക്കു മായി ഒരു 

സർട്ടി ഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാ സ ത്തിലെ താമ സ ക്കാ രനായ എ ഡി സൺ , എൻ . 
ബോധിപ്പിച്ച് അപേക്ഷയിൻമേൽ വിളപ്പിൽ വില്ലേജാഫീസർ 
മുഖന അ വ കാ ശ വിചാ രണ് 

നട ത്തി 

റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻ പ്രകാരം ടിയാൾ 28-12-2020 - ൽ 
മരിച്ചുപോയ തായും പരേ തയുടെ നിയ മാ നു സ ത 
അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും 
കാണുന്നു . 


( 5 ) 


നമ്പർ എ3-7465 / 2020 . 


2021 ഏപ്രിൽ 19 . 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


കാട്ടാ ക്കട താ ലൂ ക്കിൽ വിള വൂർക്ക ൽ വില്ലേജിൽ 
പെരു കാവ് പി . ഒ . , വേലൻ വി ളാകം , ഗിരീഷ് ഭവ നിൽ 
ചന്ദ്രൻ നായർ , ആർ . മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭിക്കാ നുള്ള 

ആനു കൂ ല്യ ങ്ങൾ വാങ്ങു ന്ന തിനും 
മറ്റാ വശ്യങ്ങൾക്കു മാ യി ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ വിജയകുമാരി , എൽ . 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ വിളവൂർക്കൽ വില്ലേജാഫീസർ 
മുഖ ന അവ കാശ വിചാ രണ് നട ത്തി റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടുള്ളതും അതിൻ പ്രകാരം ടിയാൻ 30-10-2018 - ൽ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 
ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


1 


ഭർത്താവ് 


51 


2 


എഡിസൺ , എൻ . 
ജെയിംസ് , ഇ . എസ് . 
ജോബിൻ , ഇ . എസ് . 


മകൻ 


23 


3 


21 


3 3 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതയുടെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെ ങ്കിലും ആക്ഷേ പമുള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


1 


57 


2 


3 


39 


നമ്പർ എ3-6966 / 2021 . 


2021 ഏപ്രിൽ 19 . 


വിജയകുമാരി , എൽ . 

ഭാര്യ 
ഗിരീഷ്കുമാർ , സി . 

മകൻ 

36 
മഹേഷ്കുമാർ , സി . 

33 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി കൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ള പക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി . 
ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ണം 


കാട്ടാ ക്ക് ടെ താ ലൂ ക്കിൽ 

മണ്ണൂർക്ക ര വില്ലേ ജിൽ 
കുറ്റിച്ചൽ പി.ഒ. , തച്ചൻകോട് , താന്നിമൂട് , അനിതാ മന്ദിരത്തിൽ 
രാജ മ്മ , പി . മരിച്ചു പോ യ തി നാൽ പരേതയുടെ പേരിൽ 
ലഭിക്കാ നുള്ള 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാവശ്യങ്ങൾക്കുമായി ഒരു അവകാശ സർട്ടി ഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മണ്ണൂർക്കര വില്ലേജിൽ കുറ്റിച്ചൽ പി . ഒ . , 
തച്ചൻ കോട് , എ . എ സ് . നിവാസ് എന്ന വിലാ സ ത്തിലെ 
താമ സക്കാ രൻ ആയ റ്റി . അശോക് കുമാർ ബോധിപ്പിച്ച 
അപേക്ഷ യിൻമേൽ മണ്ണൂർക്കര വില്ലേജാഫീ സർ മുഖേന 
അവകാശ വിചാരണ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻ പ്രകാരം ടിയാൾ 29-8-2020 - ൽ മരിച്ചുപോയതായും 
പരേ തയുടെ നിയമാ നു സ ത അവകാശികളായി ചുവടെ 
ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


( 6 ) 


നമ്പർ എ3-4900 / 2020 . 


2021 ഏപ്രിൽ 19 . 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


കാട്ടാ ക്കട താ ലൂ ക്കിൽ 

മാറ ന ലൂർ 

വില്ലേ ജിൽ 
പെരുമ്പഴുതൂർ പി . ഒ . , ചെംകല്ലൂർ , മണലിക്കാല ഹൗസിൽ 
ജെ . രാജ യ്യൻ മരിച്ചുപോയ തി നാൽ പരേതന്റെ പേരിൽ 
ലഭി ക്കാ നുള്ള 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാ വശ്യങ്ങൾക്കുമായി ഒരു അ വ കാശ സർട്ടി ഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വിലാസത്തിലെ താമസക്കാരിയായ വനജ , കെ . ബോധിപ്പിച്ച് 
അപേക്ഷ യിൻമേൽ മാറനല്ലൂർ വില്ലേജാഫീ സർ മുഖേന 
അവകാശ വിചാരണ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും 
അതിൻ പ്രകാരം ടിയാൻ 16-3-2019 - ൽ മരിച്ചുപോയതായും 
പരേ തന്റെ നിയ മാ നു സത അവകാശികളായി ചുവടെ 
ചേർക്കുന്നവരാണുള്ളതെന്നും കാണുന്നു . 


1 


മകൾ 


60 


2 


മകൻ 


55 


3 


ആർ . ശോഭനകുമാരി 
റ്റി . അശോക് കുമാർ 
അജിതകുമാരി , ആർ . 
അനിൽകുമാർ , റ്റി . 
അനിതകുമാരി , ആർ . 


മകൾ 


46 


4 


മകൻ 


45 


5 


മകൾ 


40 


221 


8 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


1 


വനജ , കെ . 


ഭാര്യ 


58 


താമസക്കാരനായ രവീന്ദ്രകുമാർ ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
മാറനല്ലൂർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻപ്രകാരം ടിയാൻ 
1-9-2019-50 തീയ തി മരിച്ചുപോയ തായും പരേതന്റെ 
നിയമാനുസൃത അവകാശിയായി ചുവടെ ചേർക്കുന്നവരാണ് 
ഉള്ളതെന്നും കാണുന്നു . 


2 


വിഭ , വി . ആർ . 


മകൾ 


34 


3 


വിഭിൻ , വി . ആർ . 


മകൻ 


26 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


പരേ തന്റെ പേരിൽ അന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് 
മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികൾ മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


ശകുന്തള , എസ് . 


മാതാവ് 


58 


( 7 ) 


നമ്പർ എ3-7151 / 2021 . 


2021 ഏപ്രിൽ 19 . 


പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആ നു കൂ ല്യ ങ്ങ ളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


കാട്ടാ ക്ക് ടെ താ ലൂ ക്കിൽ 

മാറ ന ല്ലൂർ വില്ലേ ജിൽ 
കണ്ടല പി.ഒ. , കരിങ്ങൽ , കണ്ടൻകുളങ്ങര , താഴെപുത്തൻവീട് , 
അഭി ലാഷ് ഭ വ നിൽ കെ . സുകു മാ രൻ നായർ മരിച്ചു 
പോ യ തി നാൽ പര തന്റെ പേരിൽ 

ലഭി ക്കാ നുള്ള 
ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്ന് കാണിച്ച് മുകളിൽ 
രേഖപ്പെടുത്തിയിരിക്കുന്ന വിലാസത്തിലെ താമസക്കാരിയായ 
പത്മാ വതി അമ്മ , എ . ബോധിപ്പിച്ച അപേക്ഷ യിൻ മേൽ 
മാറനല്ലൂർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും അതിൻ പ്രകാരം ടിയാൻ 
1-2-2021 - ൽ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി ചുവടെ ചേർക്കുന്നവരാണുള്ളതെന്നും 
കാണുന്നു . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


കാട്ടാക്കട . 


KOLLAM DISTRICT 


Kollam Taluk 


പരസ്യം 


( 1 ) 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


നമ്പർ ബി3-11243 / 2021 . 


2021 ഏപ്രിൽ 5 . 


1 


ഭാര്യ 


59 


പത്മാവതി അമ്മ , എ . 
അഭിലാഷ് , എസ് . 


2 . 


മകൻ 


34 


3 


ആശ , എസ് . പി . 


മകൾ 


32 


പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ പേരിൽ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആ നു കൂ ല്യ ങ്ങളും വാങ്ങു ന്ന തി നുള്ള അ വ കാ ശി കൾ 
മേൽപ്പറഞ്ഞവർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
അവർ ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയപരിധി കഴിഞ്ഞും തപാൽവഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


കൊല്ലം താലൂക്കിൽ 

ടു മ്പ ന വില്ലേജിൽ 
നെടുമ്പന പി.ഒ. , പുതുവലിൽ പുത്തൻവീട്ടിൽ റോസമ്മ രാജൻ 
3-3-2020 - ൽ മരണപ്പെട്ടുപോയതായും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
പരേതയുടെ മകൾ ടി വീട്ടിൽ റീന രാജൻ ബോധിപ്പിച്ചുവന്ന 
അപേക്ഷയിൻമേൽ നെടുമ്പന , പുത്തൂർ വില്ലേജാഫീസർമാർ 
മുഖാന്തിരം അവകാശ വിചാ രണ നട ത്തി യതിൽ താഴെ 
പറയുന്നവർ അനന്തരാവകാശികളാണെന്ന് അറിയുന്നു . 


കമ് 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


രാജൻ 


ഭർത്താവ് 


62 


( 8 ) 


2 


ബിൻസി ഗീവർഗ്ഗീസ് 


മകൾ 


32 


നമ്പർ എ3-7193 / 2021 . 


2021 ഏപ്രിൽ 26 . 


3 


റീന രാജൻ 


29 


9 3 


കാട്ടാ ക്ക് ടെ താ ലൂ ക്കിൽ 

മാറ ന ല്ലൂർ വില്ലേ ജിൽ 
കണ്ട ല , വ യ ലൂർക്കോ ണം , വടക്കും കര പുത്തൻ വീട്ടിൽ 
രതീഷ് , ആർ . എസ് . മരിച്ചുപോയതിനാൽ പരേതന്റെ പേരിൽ 
ലഭിക്കാ നുള്ള 

ആനു കൂ ല്യ ങ്ങ ൾ വാങ്ങു ന്ന തിനും 
മറ്റാവശ്യങ്ങൾക്കു മായി ഒരു 

സർട്ടി ഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് മാറനല്ലൂർ വില്ലേജിൽ കൂവളശ്ശേരി പി.ഒ. , 
മൂല ക്കോ ണം , രാജേ ഷ് ഭവൻ എന്ന വിലാ സ ത്തിലെ 


പരേതയുടെ അവകാശികൾ മേൽക്കാണിച്ചവരാണെന്ന് 
കാണിച്ച് ഒരു അ വ കാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി കൃത്യം 30 ദിവസത്തിനുള്ളിൽ ഈ ആഫീസിൽ 
നേരിട്ട് ഹാജരാക്കേണ്ടതാണ് . കാലാവധിക്കുശേഷമോ തപാലിലോ 
ഹാജരാക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ലാത്തതാണ് . 


അവ കാശ 


222 


Salim A 


Digitally signed by Salim A 
Date : 2021.08.26 10:53:34 
+ 05'30 ' 


